O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 14 


Tuesday , 14th December 2021 


1197 വൃശ്ചികം 29 
29th Vrischikam 1197 


1943 അഗ്രഹായനം 23 
23rd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


49 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16675 


Revenue Department 


14th December 2021 


Alappuzha District 


Cherthala Taluk 


NOTICE 


നമ്പർ : എഫ്4-121962021 


09-12-2021 


ചേർത്തല താലൂക്കിൽ കൊക്കോതമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നവീനചന്ദ്രൻ ചന്ദ്രകൃപ 
ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊക്കോതമംഗലം വില്ലേജിൽ പരേതൻറെ ഭാര്യ ശശികല , ചന്ദ്രകൃപ ചേർത്തല 
താലൂക്ക് ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ കൊക്കോതമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശശികല 


ഭാര്യ 


63 


2 


ധനേഷ് ചന്ദ്രൻ 


മകൻ 


20 


നമ്പർ : എഫ്4-12167 / 2021 


09-12-2021 


അവകാശ 


ചേർത്തല താലൂക്കിൽ ചേർത്തലവടക്ക് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ . എൻ . രാമാനന്ത കമ്മത്ത 
കുരികയിൽ ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേർത്തലവടക്ക് വില്ലേജിൽ പരേതൻറെ ഭാര്യ ജയലക്ഷ്മി എ . , കുരികയിൽ 
ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ ചേർത്തലവടക്ക് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-08-1999 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 

ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ജയലക്ഷ്മി എ . 


ഭാര്യ 


69 


2 


മകൾ 


46 


സുജാത കെ . ആർ . 
സുജിത്ര കെ . ആർ . 


3 


മകൾ 


38 


നമ്പർ : എഫ്4-1184212021 


09-12-2021 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16676 


KERALA GAZETTE 


Part III 


ചേർത്തല താലൂക്കിൽ കൊക്കോതമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ . ലക്ഷ്മിക്കുട്ടി അമ്മ 
കളരിക്കൽ വീട് ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊക്കോതമംഗലം വില്ലേജിൽ 

പരേതയുടെ മകൾ 
ശാന്തകുമാരി , കളരിക്കൽ വീട് ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ കൊക്കോതമംഗലം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02 
10-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ , ഭർത്താവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശാന്തകുമാരി 


| മകൾ 


63 


2 


മീനാകുമാരി 


| മകൾ 


61 


3 


| ഉഷാദേവി 


മകൾ 


57 


4 . 


രമാ നടരാജൻ 


മകൾ 


57 


നമ്പർ : എഫ്4-11856 2021 


09-12-2021 


അവകാശ 


ചേർത്തല താലൂക്കിൽ കടക്കരപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബെർണാഡ് കെ . ജെ . കുടിയാംശ്ശേര 
1 വീട് ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കടക്കരപ്പള്ളി വില്ലേജിൽ പരേതൻറെ ഭാര്യ സിബിൾ റ്റി . വി . , കുടിയാംശ്ശേരി വീട് 
ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ കടക്കരപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-11-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 

ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


50 


സിബിൾ റ്റി . വി . 
ഗോഡ് വിൻ കെ . ബി . 


2 


മകൻ 


20 


3 


| ക്യാതറിൻ ബെന്നിറ്റ 


മകൾ 


23 


നമ്പർ : എഫ്4-11969 ; 2021 


20-11-2021 


ചേർത്തല താലൂക്കിൽ പാണാവള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹസ്സൻ , സൈനബ ഹസ്സൻ 
ഷാജഹാൻ മൻസിൽ ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല എന്നീയാളുകളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പാണാവള്ളി വില്ലേജിൽ പരേതരുടെ മകൻ താഹ എസ് . 
എച്ച് , ഷാജഹാൻ മൻസിൽ ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ പാണാവള്ളി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി ഹസ്സൻ , സൈനബ 
ഹസ്സൻ എന്നീയാളുകൾ യഥാക്രമം 15-09-2021,14 / 02 / 2019 എന്നീ തീയതികളിൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16677 


Revenue Department 


14th December 2021 


അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ 

ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷാജഹാൻ എച്ച് . 


മകൻ 


48 


2 


| റാഫിയ 


മകൾ 


45 


3 


| ഹസീന എച്ച് 


| മകൾ 


42 


IA IS 


4 


| സബൂറ എസ് . എച്ച് . 


മകൾ 


40 


5 


താഹ എസ് . എച്ച് 


| മകൻ 


38 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16678 


KERALA GAZETTE 


Part III 


Alappuzha District 


Cherthala Taluk 


NOTICE 


നമ്പർ : എഫ്4-11959 / 2021 


09-12-2021 


ചേർത്തല താലൂക്കിൽ കഞ്ഞിക്കുഴി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാബു പി . ഞറുക്കുവെളി വീട് ചേർത് 
തല താലൂക്ക് , ആലപ്പുഴ ജില്ല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കഞ്ഞിക്കുഴി വില്ലേജിൽ പരേതൻറെ ഭാര്യ മിനിമോൾ എൻ . എൻ . , ഞറുക്കുവെളി വീട് 
ചേർത്തല താലൂക്ക് , ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മിനിമോൾ എൻ.എൻ. 


ഭാര്യ 


51 


2 


അശ്വതി എം . 


മകൾ 


27 


നമ്പർ : എഫ്4-11840 2021 


09-12-2021 


ചേർത്തല താലൂക്കിൽ ചേർത്തല തെക്ക് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചിന്നമ്മ ചക്കാലവെളി ചേർത് 
തല താലൂക്ക് ആലപ്പുഴ ജില്ല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേർത്തല തെക്ക് വില്ലേജിൽ പരേതയുടെ മകൻ ജോയി , ചക്കാലവെളി ചേർത്തല 
താലൂക്ക് ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ ചേർത്തല തെക്ക് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-10-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അപ്പച്ചൻ 


| ഭർത്താവ് 


74 


2 


| റാണി 


മകൾ 


51 


3 


| ജോയി 


മകൻ 


50 


4 


മകൾ 


50 


ആനി 
ജോണിച്ചൻ 


5 


മകൻ 


47 


6 


മോളി ജോസഫ് 


മകൾ 


46 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16679 


Revenue Department 


14th December 2021 


നമ്പർ : എഫ്4-118682021 


09-12-2021 


ചേർത്തല താലൂക്കിൽ തൈക്കാട്ടുശ്ശേരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നാരായണൻ ദേവിനിലയം 
ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തൈക്കാട്ടുശ്ശേരി വില്ലേജിൽ പരേതൻറെ മകൻ സജീവൻ , ദേവിനിലയം ചേർത്തല 
താലൂക്ക് ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ തൈക്കാട്ടുശ്ശേരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സുധർമ്മ 


മകൾ 


59 


2 


| പ്രസന്ന 


മകൾ 


53 


3 


അജിതൻ 


മകൻ 


52 


4 


സജീവൻ 


മകൻ 


49 


5 


പ്രദീപ് 


മകൻ 


46 


6 


പ്രിയ 


മകൾ 


42 


7 


പൗത്രി 


28 


ഷാലുമോൾ ( മരണപ്പെട്ട മകൻ അരവിന്ദാക്ഷന്റെ മകൾ ) 
മാലുമോൾ ( മരണപ്പെട്ട മകൻ അരവിന്ദാക്ഷന്റെ മകൾ 


8 


| പൗത്രി 


25 


നമ്പർ : എഫ്4-12198 / 2021 


09-12-2021 


ചേർത്തല താലൂക്കിൽ കൊക്കോതമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പത്മാവതിയമ്മ കളത്തിൽ 
വീട് ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊക്കോതമംഗലം വില്ലേജിൽ പരേതയുടെ മകൻ സുനിൽകുമാർ കെ . പി . , 
കളത്തിൽ വീട് ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ കൊക്കോതമംഗലം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-04-2021 - 0 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ മാതാപിതാക്കൾ , ഭർത്താവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


54 


2 


സുരളിത എ . പി . 
സുനിമോൾ 
സുനിൽകുമാർ കെ . പി . 


മകൾ 


47 


3 


| മകൻ 


46 


നമ്പർ : എഫ്4-11862 / 2021 


09-12-2021 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16680 


KERALA GAZETTE 


Part III 


ചേർത്തല താലൂക്കിൽ കഞ്ഞിക്കുഴി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഭാനുമതി ആയിരംതയ്യിൽ ചേർത് 
തല താലൂക്ക് ആലപ്പുഴ ജില്ല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കഞ്ഞിക്കുഴി വില്ലേജിൽ 

കഞ്ഞിക്കുഴി വില്ലേജിൽ പരേതയുടെ മകൾ പ്രസന്ന , ആയിരംതയ്യിൽ ചേർത്തല 
താലൂക്ക് ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-07-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ , 
ഭർത്താവ് ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത 

ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊ ള്ള ണ്ടതും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


യശാദര 


| മകൾ 


58 


2 


പ്രസന്ന 


മകൾ 


47 


നമ്പർ : എഫ്4-121782021 


09-12-2021 


ചേർത്തല താലൂക്കിൽ പാണാവള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി . രവീന്ദ്രൻ നായർ , സരളാദേവി ജി 
പുന്നശ്ശേരിൽ വീട് ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല എന്നീയാളുകളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പാണാവള്ളി വില്ലേജിൽ പരേതരുടെ മകൾ നിഷ ആർ . , 
പുന്നശ്ശേരിൽ വീട് ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ പാണാവള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി പി . രവീന്ദ്രൻ നായർ , സരളാദേവി 
ജി . എന്നിവർ യഥാക്രമം 03-06-2020,3 ; 11/2006 എന്നീ തീയതികളിൽ മരണപ്പെട്ടതായും പരേതരുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അശോക് കുമാർ എൻ . 


മകൻ 


58 


2 


മകൾ 


49 


ആശ ആർ . 
നിഷ ആർ . 


3 


| മകൾ 


43 


നമ്പർ : എഫ്4-12030 2021 


09-12-2021 


ചേർത്തല താലൂക്കിൽ അരൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പപ്പുണ്ണി ആചാരി , പത്മാക്ഷി 
തോപ്പിൽപറമ്പിൽ ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അരൂർ വില്ലേജിൽ പരേതരുടെ മകൾ ശ്യാമള , 
തോപ്പിൽപറമ്പിൽ ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ അരൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി പപ്പുണ്ണി ആചാരി , പത്മാക്ഷി 
എന്നിവർ യഥാക്രമം 13-03-2002,17 / 11 / 2006 എന്നീ തീയതികളിൽ മരണപ്പെട്ടതായും പരേതരുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16681 


Revenue Department 


14th December 2021 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


നിഷ 


മകൾ 


43 


2 


| ശ്യാമള 


മകൾ 


40 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16682 


KERALA GAZETTE 


Part III 


Alappuzha District 


Cherthala Taluk 


NOTICE 


നമ്പർ : എഫ്4-11880 2021 


09-12-2021 


ചേർത്തല താലൂക്കിൽ ചേർത്തലവടക്ക് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ . വി . വിശ്വനാഥൻ 
കിഴക്കേമാടപ്പള്ളി ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേർത്തലവടക്ക് വില്ലേജിൽ പരേതൻറെ മകൻ റിജു , 
കിഴക്കേമാടപ്പള്ളി ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ ചേർത്തലവടക്ക് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-07-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രമണി 


ഭാര്യ 


70 


2 


റീന ആർ . 


മകൾ 


49 


3 


റീജ ആർ . 


മകൾ 


47 


4 


റിജു 


മകൻ 


41 


നമ്പർ : എഫ്4-11669 / 2021 


09-12-2021 


കൊക്കോതമംഗലം 


ചേർത്തല താലൂക്കിൽ കൊക്കോതമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുട്ടപ്പൻ , ലക്ഷ്മി കുട്ടപ്പന് 
f കുപ്പക്കാട്ടുവെളി ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല എന്നീയാളുകളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊക്കോതമംഗലം വില്ലേജിൽ പരേതരുടെ മകൻ 
അജയകുമാർ കെ . കെ . , കുപ്പക്കാട്ടുവെളി ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി 
കുട്ടപ്പൻ , ലക്ഷ്മി കുട്ടപ്പൻ എന്നിവർ യഥാക്രമം 30-10-2000 , 13/2/2004 -എന്നീ തീയതികളിൽ മരണപ്പെട്ടതായും പരേതരുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതരുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രമണി . 


മകൾ 


70 


2 


അരവിന്ദാക്ഷൻ കെ . കെ . 


| മകൻ 


68 


3 


കെ . കെ . ശശി 


മകൻ 


65 


| 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16683 


Revenue Department 


14th December 2021 


4 


ജലജാക്ഷൻ 


മകൻ 


63 


5 


രാമചന്ദ്രൻ കെ . കെ . 


മകൻ 


60 


6 


അജയകുമാർ കെ . കെ . 


മകൻ 


55 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16684 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


നമ്പർ എഫ്4-7536 / 2021 . 


2021 നവംബർ 3 . 


17-8-2021 - ലെ കേരള ഗസറ്റ് നമ്പർ 33 - ൽ ( വാല്യം 10 , ഭാഗം III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് 
റവന്യൂ വിഭാഗത്തിൽ 6474 പേജിൽ കമനമ്പർ 21 - ൽ എഫ് . 4-7536 / 2021 നമ്പരായി പ്രസിദ്ധീകരിച്ച 
പര സ്യ ത്തിലെ ഒന്നാമത്തെ അ വ കാശി യു ടെ പേര് " ജി ജി പി . ചെല്ലാൻ ' ' എന്ന തിനു പകരം 

യുടെ 
" " ജിജി പി . ചെല്ലപ്പൻ ' എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്കാഫീസ് , 
ചേർത്തല . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16685 


Revenue Department 


14th December 2021 


Alappuzha District 


Cherthala Taluk 


NOTICE 


നമ്പർ : എഫ്4-12054 2021 


08-12-2021 


ചേർത്തല താലൂക്കിൽ പള്ളിപ്പുറം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അന്നക്കുട്ടി പി . ജെ . വാതപ്പള്ളിൽ വീട് , 
ചേർത്തല താലൂക്ക് , ആലപ്പുഴ ജില്ല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പള്ളിപ്പുറം വില്ലേജിൽ പരേതയുടെ ഭർത്താവ് വി . പി . ജോസഫ് , വാതപ്പള്ളിൽ വീട് , 
ചേർത്തല താലൂക്ക് , ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ പള്ളിപ്പുറം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-09-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| വി . പി . ജോസഫ് 


ഭർത്താവ് 


88 


2 


ജൈസമ്മ ജോസഫ് 


മകൾ 


59 


3 


റോയി ജോസഫ് 


മകൻ 


57 


4 


വി . ജെ . പോളിച്ചൻ 


| മകൻ 


54 


5 


ടോം വി . ജോസഫ് 


മകൻ 


48 


നമ്പർ : എഫ്4-11879 / 2021 


08-12-2021 


അവകാശ 


ചേർത്തല താലൂക്കിൽ കൊക്കോതമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നാരായണൻ ശ്രീഭവനം 
ചേർത്തല താലൂക്ക് , ആലപ്പുഴ ജില്ല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊക്കോതമംഗലം വില്ലേജിൽ പരേതൻറെ ഭാര്യ ചെമ്പകവല്ലി , ശ്രീഭവനം 
ചേർത്തല താലൂക്ക് , ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ കൊക്കോതമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-10-2008 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


60 


2 


ചെമ്പകവല്ലി 
ശ്രീജിത്ത് എൻ . 
ശ്രീജ നാരായണൻ 


| മകൻ 


37 


3 


| മകൾ 


31 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16686 


KERALA GAZETTE 


Part III 


നമ്പർ : എഫ്4-1216312021 


08-12-2021 


അവകാശ 


ചേർത്തല താലൂക്കിൽ ചേർത്തലവടക്ക് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോൺ എം . എം . മാവുങ്കൽ 
വീട് ചേർത്തല താലൂക്ക് , ആലപ്പുഴ ജില്ല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേർത്തലവടക്ക് വില്ലേജിൽ പരേതൻറെ ഭാര്യ ഫിലോമിന കെ . എ , മാവുങ്കൽ വീട് 
ചേർത്തല താലൂക്ക് , ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ ചേർത്തലവടക്ക് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-08-2020 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 

. 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഫിലോമിന കെ . എ . 


ഭാര്യ 


54 


2 


| മേരി ജോൺ 


മകൾ 


27 


3 


ആന്റണി എം . ജെ . 


മകൻ 


24 


നമ്പർ : എഫ്4-11973 / 2021 


08-12-2021 


ചേർത്തല താലൂക്കിൽ തുറവൂർ തെക്ക് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഇ . എൻ . വേണുഗോപാൽ കവിത 
വീട് , ചേർത്തല താലൂക്ക് , ആലപ്പുഴ ജില്ല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തുറവൂർ തെക്ക് വില്ലേജിൽ പരേതൻറെ ഭാര്യ ആർ . ഗീതാമണി , കവിത വീട് , ചേർത്തല 
താലൂക്ക് , ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ തുറവൂർ തെക്ക് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-09-2021 -ൽ മരം 

രണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ആർ . ഗീതാമണി 


ഭാര്യ 


61 


2 


കിരൺ കിഷോർ 


മകൻ 


37 


3 


കിഷോർ കിരൺ 


മകൻ 


34 


നമ്പർ : എഫ്4-12069 / 2021 


08-12-2021 


ചേർത്തല താലൂക്കിൽ പട്ടണക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എ . കെ . ഫ്രാൻസിസ് അഴീക്കൽ വീട് 
ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പട്ടണക്കാട് വില്ലേജിൽ പരേതൻറെ മകൻ പീറ്റർ എ . എഫ് . , അഴീക്കൽ വീട് 
ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ പട്ടണക്കാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16687 


Revenue Department 


14th December 2021 


നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവ് 
ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 . 


| മകൾ 


82 


2 


| മകൾ 


51 


| റോസി ഫ്രാൻസിസ് 
സുനിമോൾ നെൽസൺ 
പീറ്റർ എ . എഫ് . 
സജിമോൻ എ . എഫ് 


3 


മകൻ 


50 


4 


| മകൻ 


47 


5 


സുമ ജൂഡി 


മകൾ 


44 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16688 


KERALA GAZETTE 


Part III 


Alappuzha District 


Cherthala Taluk 


NOTICE 


നമ്പർ : എഫ്4-12038 21 


09-12-2021 


ചേർത്തല താലൂക്കിൽ തുറവൂർ തെക്ക് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുനിൽ ബാബു നാരായണാലയം 
വീട് , ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തുറവൂർ തെക്ക് വില്ലേജിൽ പരേതൻറെ ഭാര്യ പി.കെ. പ്രസന്നകുമാരി , 
നാരായണാലയം വീട് , ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ തുറവൂർ തെക്ക് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-08-2013 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| പി . കെ . പ്രസന്നകുമാരി 


ഭാര്യ 


52 


നമ്പർ : എഫ്4-11830 2021 


09-12-2021 


ചേർത്തല താലൂക്കിൽ തണ്ണീർമുക്കംവടക്ക് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി . എം . ജോൺ പാട്ടുകുളങ്ങര 
വീട് , ചേർത്തല താലൂക്ക് , ആലപ്പുഴ ജില്ല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തണ്ണീർമുക്കം വടക്ക് വില്ലേജിൽ 

പരേതൻറെ മകൾ ട്രീസാ ബാസ്റ്റി , പാട്ടുകുളങ്ങര 
വീട് , ചേർത്തല താലൂക്ക് , ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ തണ്ണീർമുക്കംവടക്ക് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 

02-11-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാപിതാക്കൾ , ഭാര്യ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ട്രീസാ ബാസ്റ്റി 


മകൾ 


48 


2 


ജോസഫ് പി . ജെ . 


| മകൻ 


46 


3 


മകൻ 


44 


മാത്യ ജോൺ 


4 


തോമസ് ജോൺ 


മകൻ 


44 


നമ്പർ : എഫ്4-12017,2021 


08-12-2021 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16689 


Revenue Department 


14th December 2021 


ചേർത്തല താലൂക്കിൽ മാരാരികുളം വടക്ക് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ . എൻ . രാജപ്പൻ സൂരജ് 
വീട് ചേർത്തല താലൂക്ക് , ആലപ്പുഴ ജില്ല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മാരാരിക്കുളം വടക്ക് വില്ലേജിൽ പരേതൻറെ ഭാര്യ സുലു എസ് . , സൂരജ് വീട് ചേർത്തല 
താലൂക്ക് , ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ മാരാരികുളം വടക്ക് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| സുലു എസ് . 


ഭാര്യ 


59 


2 


മകൾ 


37 


സൗമ്യാരാജൻ 
രമ്യാരാജൻ 


3 


മകൾ 


31 


നമ്പർ : എഫ്4-121382021 


08-12-2021 


ചേർത്തല താലൂക്കിൽ അരൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അംബിക പൊക്കലിൽ വീട് ചേർത്തല 
താലൂക്ക് , ആലപ്പുഴ ജില്ല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി അരൂർ വില്ലേജിൽ പരേതയുടെ ഭർത്താവ് വിശ്വമോഹനൻ , പൊക്കലിൽ വീട് ചേർത്തല 
താലൂക്ക് , ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ അരൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-07-2015 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


വിശ്വമോഹനൻ 


| ഭർത്താവ് 


75 


2 


അനുപമ ഷിബു 


മകൾ 


44 


3 


അനുകല 


മകൾ 


42 


4 


| അനൂബ് പി . വി . 


| മകൻ 


39 


നമ്പർ : എഫ്4-12055 2021 


08-12-2021 


ചേർത്തല താലൂക്കിൽ അരൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സി . എ . മുഹമ്മദ് കോയ ഷാനി വില്ല 
വീട് ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അരൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ റസിയ മുഹമ്മദ് കോയ , ഷാനി വില്ല വീട് 
ചേർത്തല താലൂക്ക് ആലപ്പുഴ ജില്ല , ബോധിപ്പിച്ച അപേക്ഷ അരൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16690 


KERALA GAZETTE 


Part III 


പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


റസിയ മുഹമ്മദ് കോയ 


ഭാര്യ 


59 


2 


| മുഹമ്മദ് ഷാനിയാസ് 


മകൻ 


40 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.1 4 02 : 32-11 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


